Reg . No. രജി. നമ്പർ 
KL/ TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


Au 


ാം 


സ 
MENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 1 15 


Vol. LV ) 
വാല്യം 55 ] 


13th April 2010 
2010 ഏപ്രിൽ 13 
23rd Chaithra 1932 
1932 ചൈതം 23 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


കായംകുളം മുൻസിഫ് കോടതി മുമ്പാകെ 

(2010 ഒ . പി . സക്സസഷൻ നമ്പർ 1) 


ഹർജിക്കാർ : 


-- 1. കായംകുളം വില്ലേജിൽ രണ്ടാംകുററി പാറയിൽ 
വീട്ടിൽ 

-- പി.എസ്. കുര്യൻ ഭാര്യ 70 വയസ്സു 
ളള ആച്ചാമ്മ കുര്യൻ. 
- 2. കൊച്ചിൻ 17 - ൽ കടവന്ത കലൂർ സഫിയിൽ 

-- അപ്പാർട്ട്മെന്റ്, 2 / ഡി - യിൽ താമസം, പി. എസ്. 
കുര്യൻ 

മകളും ജോൺസൺ പി . 
എബ ഹാം 

-- ഭാര്യ യു മാ യ 
- 40 വയസ്സുള്ള സാറാമ്മ കുര്യൻ. 


സകലമാനപേരേയും തെര്യപ്പെടുത്തുന്നത്. 
1 -ാം ഹർജിക്കാരിയുടെഭർത്താവും ശേഷം ഹർജിക്കാരുടെ 
പിതാവുമായ കായംകുളം വില്ലേജിൽ പെരിങ്ങാല മുറിയിൽ 
പാറയിൽ വീട്ടിൽ ശാമുവേൽ കുര്യൻ ( പി.എസ്. കുര്യൻ) 
17 -8- 1999- ൽ മരണപ്പെട്ടിട്ടുളളതും ടിയാൻ വിവിധ കമ്പനികളിൽ 
നിക്ഷേപിച്ചിട്ടുളള ഷെയർ സർട്ടിഫിക്കററുപകാരം കിട്ടുവാനുള 
ളതുക പിൻതുടർച്ചാവകാശികളായ ഹർജിക്കാർ വാങ്ങുന്നതിന് 
സക് സ ഷൻ സർട്ടി ഫി ക്ക ററ് കിട്ട ണ മെന്ന് കാണിച്ച് 
ബോധിപ്പിച്ചിട്ടുളള ഈ നമ്പർ ഹർജി വിചാരണയ്ക്കായി 
29 - 6- 2010 പകൽ 11 മണിക്ക്അവധിവെച്ചിട്ടുളളതും ആയതിനെ 
സംബന്ധിച്ച് ആർക്കെങ്കിലും ആക്ഷേപമുളളപക്ഷം അന്നേ 
ദിവസം ഈ കോടതി മുമ്പാകെ ഹാജരായി ബോധിപ്പിച്ചു 
കൊളേളണ്ടതുമാകുന്നു . 


3 . 


ദുബായ്, പി. ഒ . ബോക്സ് നമ്പർ 1247 - ൽ 
പി. എസ്. കുര്യൻ മകളും ബിജു എബ്രഹാം 
വർഗ്ഗീസ് ഭാര്യയുമായ 38 വയസ്സു ഉള 
റിബാസൂസൻ കുര്യൻ. 
- കായംകുളം വില്ലേജിൽ രണ്ടാംകുററി, പാറയിൽ 

വീട്ടിൽ താമസം പി. എസ്. കുര്യൻ മകൻ 
35 വയസ്സുളള റോയ് സാം കുര്യൻ ( പി . ബി . 

31281, അബുദാബി, യു . എ . ഇ .) 


കായംകുളം, 


ജി. രാമൻപിള്ള, 

ജോർജ് മാത്യൂസ്, 
ഹർജിക്കാർ ഭാഗം അഡ്വക്കേറ്റ്. 


24 - 3 - 2010 . 


നമ്പർ 


എതിർക്ഷികൾ : - ഇല്ല . 


